Kerala Gazette No. 28 dated 9th July 2013 . 


PART I B 


കേരള പബ്ലിക് സർവ്വീസ്കമ്മീഷൻ 
എലിജിബിലിറ്റി ടെസ്റ്റ് 2013 

വിജ്ഞാപനം 


നമ്പർ ഡി . ഇ . VII - 2999 / 2013 / EW. 


2013 ജൂൺ21. 


പൊതു നിർദ്ദേശങ്ങൾ 


1. കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ 2013 - ൽ നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ള അർഹതാ നിർണ്ണയ പരീക്ഷകൾക്ക് ഓൺലൈൻ 
വഴി അപേക്ഷകൾക്ഷണിച്ചുകൊള്ളുന്നു . ഓൺലൈൻ വഴി അല്ലാതെയുള്ളഅപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 
കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc. gov.in ലൂടെ One Time Registration 
( OTP) പൂർത്തിയാക്കിയതിനു ശേഷം പരീക്ഷാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷകൾക്ക് ഓൺലൈനായി 
അപേക്ഷിക്കുന്നതിനുവേണ്ടി രജിസ്ട്രർ ചെയ്യുന്ന പരീക്ഷാർത്ഥികൾ ഒരു കാരണവശാലും വീണ്ടും രജിസ്റ്റർ ചെയ്യുവാൻ 

പാടുളളതല്ല. അവർ പ്രസ്തുതരജിസ്ട്രേഷനിലൂടെ( പാഫൈലിലൂടെ) മാത്രംഓൺലൈനായിഅപേക്ഷിക്കേണ്ടതാണ്. 
2. 2013 മുതൽ അർഹതാ നിർണ്ണയ പരീക്ഷകൾ Objective Type (OMR മൂല്യനിർണ്ണയം) രീതിയിലാണ്നടത്തുന്നത്. Alpha Code 

ബാധകമായിട്ടുളള OMR പരീക്ഷയാണ് നടത്തുന്നത്. ഒരു പരീക്ഷയ്ക്ക് പരമാവധി മാർക്ക് 100 -ം വിജയിക്കുന്നതിനുള്ളമിനിമം 
മാർക്ക് 40 -ം ആണ്. Negative Mark ബാധകമാണ്. ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക്ലഭിക്കുകയുംഓരോ തെറ്റുത്തരത്തിനും 
/ (മൂന്നിലൊന്ന്) മാർക്ക് നഷ്ടമാകുകയും ചെയ്യും. 

- അർഹതാ നിർണ്ണയ പരീക്ഷകൾക്ക്അപേക്ഷിക്കുന്നതിന്മുൻപായി പരീക്ഷാർത്ഥികൾഓൺലൈനായി One Time Registration 
ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയത്ത്ഓരോ പരീക്ഷാർത്ഥിയും തങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളായ ജനനത്തീയതി, 
മേൽവിലാസം,ഔദ്യോഗിക പദവി,ഔദ്യോഗിക മേൽവിലാസം, സർവ്വീസ് കാലയളവ്മുതലായവ നൽകുന്നതോടൊപ്പം തങ്ങളുടെ 
ആറുമാസത്തിനകം എടുത്ത ഫോട്ടോഗ്രാഫും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തുടർന്ന് ഒരു " User ID ലഭിക്കുന്നതാണ്. 
പരീക്ഷാർത്ഥികൾക്ക്തന്നെ " Password ഉം " User ID ഉം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവ രണ്ടും രഹസ്യമായി സൂക്ഷിക്കേണ്ടത് 
പരീക്ഷാർത്ഥികളുടെചുമതലയാണ്. കൂടാതെ വ്യക്തിവിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. 

അപേക്ഷകർ തങ്ങളുടെ “ User ID , പാസ്സ്വേർഡ് (Password ) എന്നിവ ഉപയോഗിച്ച് ഓരോ പ്രാവശ്യവും അപേക്ഷ 
ക്ഷണിക്കുന്നമുറയ്ക്ക് പരീക്ഷാർത്ഥികൾക്ക് അർഹതാ നിർണ്ണയ പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 
( a ) രജിസ്ട്രേഷന് ഉപയോഗിക്കേണ്ട ഫോട്ടോയുടെമാതൃക 
1. ഫോട്ടോ 31 - 12 - 2010 - ന് ശേഷം എടുത്തവയായിരിക്കണം. അപേക്ഷകന്റെ പേരും ഫോട്ടോ എടുത്ത തീയതിയും ഫോട്ടോയിൽ 

പ്രിന്റ് ചെയ്തിരിക്കണം. 
2. പരീക്ഷാർത്ഥിയുടെമുഖവും തോൾഭാഗവും വ്യക്തമായി പതിഞ്ഞിരിക്കത്തക്ക വിധത്തിലുള്ള കളർ ബ്ലാക്ക് & വൈറ്റ് 

-പാസ്പോർട്ട് സൈസ് ഫോട്ടോയായിരിക്കണം. 
3. 200 പിക്സെൽ ഉയരവും 150 പിക്സെൽ വീതിയും ഉള്ളതും jpg ഫോർമാറ്റിലുള്ളതും 30 kb ഫയൽ സൈസിൽ 
അധികരിക്കാത്തതുമായ ഇമേജുകൾ ആണ് Upload ചെയ്യേണ്ടത്. അപ്രകാരമല്ലാത്ത ഇമേജുകൾ നിരുപാധികം 

നിരസിക്കപ്പെടുന്നതാണ്. 
4. വെളുത്തതോ ഇളം നിറത്തിലോ ഉള്ള പശ്ചാത്തലത്തിൽ എടുത്ത ഫോട്ടോയായിരിക്കണം ( ഫോട്ടോയിലുള്ള വ്യക്തിയെ 

തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ളപശ്ചാത്തലം ആയിരിക്കണം). 
5. മുഖം നേരെയും പൂർണ്ണമായും ഫോട്ടോയുടെമദ്ധ്യഭാഗത്ത്പതിഞ്ഞിരിക്കുന്നതുമാകണം. 
6. കണ്ണുകൾ വ്യക്തമായികാണത്തക്കവിധത്തിലായിരിക്കണം. 
7. തൊപ്പി, (മതാചാരത്തിന്റെഭാഗമായുള്ള തൊപ്പി/ ശിരോവസ്ത്രം എന്നിവയൊഴിച്ച് ) ഗോഗിൾസ്എന്നിവ ധരിച്ച് എടുത്തതോ 
മുഖത്തിന്റെ ഒരുവശം മാത്രം കാണത്തക്കവിധത്തിലുള്ളതോ മുഖം വ്യക്തമല്ലാത്തതോ ആയ ഫോട്ടോകൾ, യൂണിഫോം 

ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോകൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല . 
8. മൊബൈൽ ഫോൺ, Web Cam എന്നിവ ഉപയോഗിച്ച് എടുക്കുന്ന ഫോട്ടോയും Polaroid and Computer Generated 

Photo യും സ്വീകരിക്കുന്നതല്ല . 
9. ഇളം നിറത്തിലുള്ളവസ്ത്രം ധരിച്ച് എടുത്ത ഫോട്ടോ ആയിരിക്കണം. 
- 1-9 വരെയുള്ളനിർദ്ദേശങ്ങൾ പാലിക്കാത്ത ഫോട്ടോയുള്ളഅപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 
പരീക്ഷാർത്ഥികളുടെ പ്രൊഫൈലിൽ അവരുടെ ഫോട്ടോയോടുകൂടിയ Admission Ticket ഉം Identification Certificate ഉം 
ലഭ്യമാക്കുന്നതും ആയത് ഡൗൺലോഡ് ചെയ്ത് യഥാവിധി സാക്ഷ്യപ്പെടുത്തി പരീക്ഷയ്ക്ക് ഹാജരാക്കേണ്ടതുമാണ്. 
അല്ലാത്തപക്ഷം പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതല്ല . 


( c ) Online application പൂരിപ്പിക്കുന്നതിന് മുൻപ് വിജ്ഞാപനം വിശദമായി വായിച്ചിരിക്കേണ്ടതാണ്. വിജ്ഞാപനം 

കമ്മീഷന്റെ വെബ്സൈറ്റിലും കമ്മീഷന്റെ ജില്ലാ / മേഖലാ ആഫീസുകൾ, ജില്ലാ കളക്ടറേറ്റുകൾ, ജില്ലാ ഇൻഫർമേഷൻ 

ആഫീസുകൾഎന്നിവിടങ്ങളിലും ലഭ്യമാണ്. 
(d) പരീക്ഷയ്ക്കുള്ളസ്ഥലം, തീയതി, സമയംഎന്നിവ യഥാസമയം പ്രതമാധ്യമങ്ങളിലൂടെയും, പി. എസ്. സി. വെബ്സൈറ്റിലൂടെയും 

പരസ്യപ്പെടുത്തുന്നതാണ്. കൂടാതെ സമയവിവരപ്പട്ടികകൾ പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ ജില്ലാ/ മേഖലാ ഓഫീസുകൾ, 
കളക്ടറേറ്റുകൾ, ജില്ലാ ഇൻഫർമേഷൻ ആഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് റഫറൻസിന് ലഭിക്കു 
ന്നതാണ്. കൂടാതെ ഓരോ പരീക്ഷാർത്ഥിക്കും ആവശ്യമായി വരുന്ന പരീക്ഷയുടെ ടൈംടേബിൾ അവരവരുടെ പ്രൊഫൈലിൽ 
ലഭ്യമാക്കുന്നതാണ്. വ്യക്തിപരമായി പരീക്ഷാർത്ഥികൾക്ക് സമയവിവര പട്ടികകൾ തപാലിൽ അയയ്ക്കുന്നതല്ല . 
3. അർഹതാ നിർണ്ണയ പരീക്ഷ സർവ്വീസിൽ ഉള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു . അല്ലാത്തവരിൽനിന്നും 
ലഭിക്കുന്ന അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. അപേക്ഷകർ ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന 
തസ്തികയിൽ Approved Probationer or Full Member ആയിരിക്കണം. 


4. അപേക്ഷാഫീസ്: - അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷാ ഫീസ് ഇല്ല. 


( എ ) അഡ്മിഷൻ ടിക്കറ്റിനോടൊപ്പം യഥാവിധി സാക്ഷ്യപ്പെടുത്തിയ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും പരീക്ഷാവേളയിൽ 

ഹാജരാക്കേണ്ടതും അധികൃതർക്ക് കൈമാറേണ്ടതുമാണ്. നിശ്ചിത മാതൃകയിലുള്ള ഫോട്ടോയും കമ്മീഷന്റെ എംബ്ലവും 
ഉള്ള അഡ്മിഷൻ ടിക്കറ്റും ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും ഹാജരാക്കാത്തപക്ഷം പരീക്ഷ എഴുതുവാൻ അനുവദിക്കു 
ന്നതല്ല. ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൽ സർട്ടിഫൈ ചെയ്യുന്ന വ്യക്തിയുടെ പേരുംഔദ്യോഗിക പദവിയും വിലാസവും 
ഒപ്പിനു താഴെ രേഖപ്പെടുത്തേണ്ടതും നിശ്ചിത സ്ഥലത്ത് ഓഫീസ് സീൽ പതിക്കേണ്ടതുമാണ്. ആഫീസ് സീൽ 
ഔദ്യോഗിക പദവിക്ക് തെളിവായി സ്വീകരിക്കപ്പെടുന്നതല്ല . 

- പരീക്ഷാസമയത്ത് യഥാവിധി സാക്ഷ്യപ്പെടുത്തിയ അഡ്മിഷൻ ടിക്കറ്റും ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും 
ഹാജരാക്കാത്ത പരീക്ഷാർത്ഥികളെ യാതൊരു കാരണവശാലും പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതല്ല. പരീക്ഷാ 
സമയത്ത് ഹാജരാക്കുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റില്ലാതെ പിന്നീട് പി. എസ്. സി . യുടെ ആഫീസിലേക്ക് 
അയച്ചുതരുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. പരീക്ഷാ 
സമയത്ത് ന്യൂനതയുളള ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന പരീക്ഷാർത്ഥികൾക്ക് ന്യൂനത 

പരിഹരിക്കുവാൻ അവസരം നൽകുന്നതല്ല . 
5. അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് ജയിക്കുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ മാർക്ക്40 % (നാൽപ്പത് ശതമാനം) ആണ്. 
5 (a ) ടെസ്റ്റുകളിൽ പ്രായോഗിക പരീക്ഷകൾഉണ്ടെങ്കിൽ തിരുവനന്തപുരം,തൃശ്ശൂർ, കണ്ണൂർഎന്നീസ്ഥലങ്ങളിൽ വച്ചോ 

കമ്മീഷന് സൗകര്യപ്രദമായി തെരഞ്ഞെടുക്കുന്ന മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ വച്ചോ നടത്തുന്നതായിരിക്കും. പ്രായോഗിക 

പരീക്ഷ നടത്തുന്ന സ്ഥലവും തീയതിയും യഥാസമയം പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. 
6. മൊബൈൽ ഫോൺ, ബ്ലൂടൂത്ത്, വാക്ക്മാൻ, കാൽക്കുലേറ്റർ തുടങ്ങി വിവരവിനിമയത്തിനുള്ള എല്ലാ ഇലക്ട്രോണിക്സ് 
ഉപകരണങ്ങളും പരീക്ഷാകാമ്പസിൽ കർശനമായി നിരോധിച്ചിരിക്കുന്നു . ഇത്തരം ഉപകരണങ്ങൾ പരീക്ഷാഹാളിനുള്ളിൽ 

കൈവശം വയ്ക്കുന്നപരീക്ഷാർത്ഥികളുടെഉത്തരക്കടലാസ്സുകൾ അസാധുവാക്കുന്നത്ഉൾപ്പെടെയുള്ള ശിക്ഷാനടപടികൾ 
കമ്മീഷൻ കൈക്കൊള്ളുന്നതാണ്. 


7. പരീക്ഷകളുടെ ചീഫ് സൂപ്രണ്ടിനോടോ അസിസ്റ്റന്റ് സൂപ്രണ്ടിനോടോ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിനോടോ അപമര്യാദയായി 
പെരുമാറുകയോ പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിക്കുകയോ പരീക്ഷാഹാളിൽ ബുക്കുകൾ, 

ഗൈഡുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവ കൊണ്ടു വരികയോ ചെയ്യുന്നവരുടെഉത്തരക്കടലാസ്സുകൾ 
അസാധുവാക്കുന്നതാണ്. അതിനു പുറമെ അവരെ കേരള പബ്ലിക് സർവ്വീസ്കമ്മീഷൻ നിശ്ചയിക്കുന്ന കാലത്തോളം അർഹതാ 
നിർണ്ണയ പരീക്ഷകൾ എഴുതുന്നതിൽനിന്നും തടഞ്ഞുവയ്ക്കുന്നതാണ്. മേൽപ്പറഞ്ഞ നടപടികൾക്കുപുറമേ മറ്റ് ഉചിതമായ 
നട പടികൾക്കായി വകുപ്പു മേധാവികളേയും വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറേയും അറിയിക്കു ന്ന താണ്. 
കമ്മീഷനംഗങ്ങളെയോ കമ്മീഷന്റെ സ്റ്റാഫിൽപ്പെട്ട ആരെയെങ്കിലുമോ പരീക്ഷകനെയോ പരീക്ഷ സംബന്ധിച്ച കാര്യങ്ങൾക്കായി 
സ്വാധീനിക്കുവാൻ ശ്രമിക്കുകയോ അതിന് മറ്റാരെയെങ്കിലും നിയോഗിക്കുകയോ ചെയ്യുന്നവർക്കും മേൽപ്പറഞ്ഞ ശിക്ഷ 
നൽകുന്നതാണ്. 


8. പരീക്ഷയുടെ സെന്ററുകൾ മാറ്റിക്കിട്ടണമെന്നുള്ള അപേക്ഷകൾ സാധാരണഗതിയിൽ പരിഗണിക്കുന്നതല്ല. എന്നാൽ 

ട്രാൻസ്ഫർ ട്രെയിനിംഗ് കാരണം പരീക്ഷാ സെന്റർ മാറ്റിക്കിട്ടണമെന്ന്ആഗ്രഹിക്കുന്നവർ അഡ്മിഷൻ ടിക്കറ്റ് കിട്ടിയതിനുശേഷം 
ബന്ധപ്പെട്ട ഉത്തരവ് സഹിതം പരീക്ഷ തുടങ്ങുന്നതിനു മുമ്പു തന്നെ കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ ഡിപ്പാർട്ടുമെന്റൽ 
പരീക്ഷാ വിഭാഗം ജോയിന്റ് സെക്രട്ടറിക്ക് അപേക്ഷിക്കേണ്ടതാണ്. കമ്മീഷന്റെആഫീസിൽ നിന്നും ലഭിക്കുന്ന രേഖാമൂലമായ 
അനുവാദം കൂടാതെ സെന്റർ മാറി പരീക്ഷയെഴുതുന്ന പരീക്ഷാർത്ഥികളുടെഉത്തരക്കടലാസുകൾ അസാധുവാക്കപ്പെടുന്നതാണ്. 
പരീക്ഷാർത്ഥികൾക്ക്തങ്ങളുടെ ഇഷ്ടപ്രകാരം പരീക്ഷാ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണവശാലും സ്വാതന്ത്യം 
ഉണ്ടായിരിക്കുന്നതല്ല. അർഹതാ നിർണ്ണയ പരീക്ഷാസംബന്ധമായുള്ള എഴുത്തുകുത്തുകളെല്ലാം ജോയിന്റ് സെക്രട്ടറി 
( ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷാ വിഭാഗം), കേരള പബ്ളിക് സർവ്വീസ് കമ്മീഷൻ, പട്ടം, തിരുവനന്തപുരം, പിൻകോഡ്- 695 004 എന്ന 
വിലാസത്തിൽ ആയിരിക്കേണ്ടതാണ്. 


9. താഴെ പറയുന്ന ന്യൂനതകളുള്ളഅപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. 


(1) നിർദ്ദേശപ്രകാരമല്ലാത്ത ഫോട്ടോയോടുകൂടിയ അപേക്ഷകൾ. 


(2) അപേക്ഷയിലും ഫോട്ടോയിലും സർട്ടിഫിക്കറ്റിലും ഉള്ള പേരിലുള്ള വ്യത്യാസം. 

പ്രസ്തുതന്യൂനതകൾഏതെങ്കിലും ഘട്ടത്തിൽകണ്ടെത്തുകയാണെങ്കിൽ അറിയിപ്പൊന്നും കൂടാതെ അപേക്ഷ നിരസിക്കുവാനും 
ഉത്തരക്കടലാസുകൾ അസാധുവാക്കാനും കമ്മീഷന് അധികാരംഉണ്ടായിരിക്കുന്നതാണ്. 


10 . താഴെ പറയുന്നന്യൂനതകൾഉള്ള ഉത്തരക്കടലാസ്സുകൾ അസാധുവാക്കുന്നതാണ്. 


(1) അഡ്മിഷൻ ടിക്കറ്റിലേയും ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലേയും സാക്ഷ്യപ്പെടുത്തലുകൾ യഥാവിധി 

നിർവ്വഹിക്കാതിരിക്കുക. 


(2 ) അഡ്മിഷൻ ടിക്കറ്റ് പ്രകാരം അനുവദിക്കാത്ത പരീക്ഷ എഴുതുക. 


(3) ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലെ ഫോട്ടോ സാക്ഷ്യപ്പെടുത്താതിരിക്കുക. 
( 4) ഉദ്യോഗാർത്ഥിയുടെഒപ്പ് രേഖപ്പെടുത്താത്ത ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. 
( 5) ഫോട്ടോ വ്യക്തമാകാത്ത ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. 


11. അർഹതാ നിർണ്ണയ പരീക്ഷകൾക്ക്ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷകളിൽ ആദ്യ ഘട്ട സൂക്ഷ്മപരിശോധനയിൽ 

സാധുവായികണ്ടെത്തുന്നവരെമാത്രം സോപാധികമായി പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതാണ്. പരീക്ഷാ സമയത്ത് 
ഉദ്യോഗാർത്ഥികൾ കൈമാറുന്ന അഡ്മിഷൻ ടിക്കറ്റും ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും മറ്റ് രേഖകളും പരിശോധിച്ച് 
ശേഷം ക്രമപ്രകാരം എന്ന്കണ്ടെത്തുന്നവരുടെമാത്രം പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതാണ്. 


12. അപേക്ഷകനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ തെളിവായി വകുപ്പുമേധാവി/ ആഫീസ് മേധാവി നൽകുന്ന സാക്ഷ്യപത്രമാണ് 

സ്വീകരിക്കുന്നത്. എന്നാൽ തെറ്റായി സാക്ഷ്യപത്രം നൽകി പരീക്ഷ എഴുതി വിജയിച്ച ഉദ്യോഗാർത്ഥികളുടെപരീക്ഷാഫലം 
മുൻകാലപ്രാബല്യത്തോടെ റദു ചെയ്യുന്നതിന് കമ്മിഷന് അധികാരം ഉണ്ടായിരിക്കും. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടു 
ന്നവർക്കെതിരെ കമ്മിഷന് യുക്തമെന്നു തോന്നുന്ന അച്ചടക്കനടപടികൾ സ്വീകരിക്കുന്നതിനു പുറമെ, വകുപ്പുതലശിക്ഷണ 
നടപടികൾക്ക് അതതു വകുപ്പുകളിലേക്ക് ശുപാർശ നൽകുന്നതുമായിരിക്കും. 
13 . അപേക്ഷകൾ വിജയകരമായി സമർപ്പിച്ചു ( Successfully uploaded/Received ) എന്നത് കൊണ്ട്അപേക്ഷകൾ അന്തിമമായി 

സ്വീകരിക്കപ്പെട്ടു എന്ന് ധരിക്കേണ്ടതില്ല . അപേക്ഷകളുടെ സൂക്ഷ്മപരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ 
അപേക്ഷകളുടെ സ്വീകാര്യത സംബന്ധിച്ച് അറിയുവാൻ സാധിക്കുകയുള്ളൂ. സ്വീകാര്യമായ അപേക്ഷകൾ സമർപ്പിച്ച 
ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ പാഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ്, ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്എന്നിവ 
സ്വന്തമായി ഡൗൺലോഡ്ചെയ്യാവുന്നതാണ്. 


14. പരീക്ഷയുടെ സിലബസ്ഉൾപ്പെടെയുള്ള മറ്റ് വിവരങ്ങൾ ടൈംടേബിളിനോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നതാണ്. 
15. അർഹതാ നിർണയ പരീക്ഷ പാസ്സായി Eligibility list- ൽ ഉൾപ്പെട്ടു എന്നതിനാൽ മാത്രം പ്രൊമോഷൻ ലഭിക്കുന്നതല്ല. 
ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഉണ്ടാകുന്ന നിശ്ചിത ശതമാനം ഒഴിവുകളിലേക്ക് ടി തസ്തികയുടെ സ്പെഷ്യൽ റൂളിൽ 

പ്രതിപാദിച്ചിരിക്കുന്ന മറ്റ് യോഗ്യതകൾ കൂടിഉള്ളപക്ഷം നിയമപ്രകാരം നിയമനാധികാരി പാമോഷൻ നൽകുന്നതാണ്. 
16. സർവ്വീസ് സർട്ടിഫിക്കറ്റിന്റെമാതൃക 


സർവ്വീസ് സർട്ടിഫിക്കറ്റ് 


| 1. ഉദ്യോഗാർത്ഥിയുടെ പേര് 
2. ഇപ്പോൾ ഉദ്യോഗാർത്ഥി വഹിക്കുന്ന തസ്തികയുടെ പേരും 

- ശമ്പള സ്കെയിലും 


3. ഇപ്പോൾ ജോലി ചെയ്യുന്ന വകുപ്പിന്റെ പേര് 


4. ഉദ്യോഗാർത്ഥി ഏത് സർവ്വീസിൽപ്പെടുന്നു എന്ന് 
5. സർവ്വീസ് തുടങ്ങിയ തീയതിയും പ്രൊബേഷൻ ആരംഭിച്ച 

തീയതിയും 
6. അപേക്ഷകൻ പ്രൊബേഷണറോഅപൂവ്ഡ് 

പ്രൊബേഷണറോഫുൾ മെമ്പറോഎന്ന് 
7. എസ്. സി./ എസ്. റ്റി ./ ഒ. ബി. സി. എന്നിവരുടെ കാര്യത്തിൽ 

സമുദായം/ മതം സർവ്വീസ് രേഖകളിൽ കാണും പ്രകാരം : 


8. സർവ്വീസ് വിശദാംശങ്ങൾ: 


കമ 


കാലം 


സർവ്വീസ് ദൈർഘ്യം 


പാബേഷൻ 


വഹിച്ച 
തസ്തിക 


നമ്പർ 


പ്രഖ്യാപിച്ച 
തീയതി 


മുതൽ | 


വരെ 


വർഷം 1 മാസം 


- ദിവസം 


ആകെ സർവ്വീസ് 


സാക്ഷ്യപത്രം 


സബോർഡിനേറ്റ് സർവ്വീസിൽ... 

............ അപൂവ്ഡ് പ്രൊബേഷണർ 
ഫുൾ മെംബർ ആയ ശ്രീ . ശ്രീമതി 

......എന്ന ഉദ്യോഗസ്ഥയെഉദ്യോഗസ്ഥനെ 
സംബന്ധിച്ച് മുകളിൽ പ്രസ്താവിച്ച വിവരങ്ങൾ ടിയാന്റെ സർവ്വീസ് ബുക്കിലെ വിവരങ്ങളുമായി ഒത്തുനോക്കുകയും അവ 
ശരിയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്ത വിവരം ഇതിനാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു . 


സ്ഥലം: 


തീയതി : 


- ഒപ്പ് 
ഓഫീസ്തലവന്റെ പേര്: 

ഉദ്യോഗപ്പേര്: 


(ഓഫീസ്മുദ്ര) 


കാറ്റഗറി നമ്പർ 144 / 2013 


5. അപേക്ഷ അയക്കേണ്ടരീതി - അപേക്ഷകൾ ഒറ്റത്തവണ 
രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തശേഷം 
തങ്ങളുടെ പാഫൈലിലൂടെ ഓൺലൈനായി മാത്രം 
അയക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശ 
ങ്ങൾക്കും പൊതു നിർദ്ദേശങ്ങൾ കാണുക. 


എലിജിബിലിറ്റി ( അർഹതാ നിർണ്ണയ ) പരീക്ഷ 

കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി 
ബോർഡിലെ കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ നിയമന 
പരിധിയിൽ വരുന്ന " സി വിഭാഗം ജീവനക്കാരെ അതേ 
വകുപ്പിൽ തസ്തികമാറ്റം വഴി ലോവർ ഡിവിഷൻ ക്ലാർക്കുമാരായി 
നിയമിക്കുന്നതിനുള്ള " യോഗ്യതാ നിർണ്ണയ പരിക്ഷയ്ക്ക് 
(Eligibility Test ) അപേക്ഷ ക്ഷണിക്കുന്നു. ( സർക്കാർ ഉത്തരവ് 
എം .എസ്. നമ്പർ 49 / 99/ തൊഴിൽ തീയതി 13 - 4- 1999). 


1. യോഗ്യത : 


(i) എസ്.എസ്.എൽ. സി. പരീക്ഷ ജയിച്ചിരിക്കണം. 
(i) ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന 

തസ്തികയിൽ approved probationer or full 
member ആയിരിക്കണം. 


കുറിപ്പ്: (i) വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം 

നിരസിക്കുന്നതാണ്. 
(i) അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ 

സമർപ്പിച്ച പരീക്ഷാ ർ ത്ഥികൾ വിദ്യാഭ്യാ സ 
യോഗ്യത കൂടാതെ അപേക്ഷയിലെ വിവരങ്ങൾ 
ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, 
സർവ്വീസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസ്സൽ 
ഓഫീസ്/ വകുപ്പ് മേധാവിയുടെ ഒപ്പ്, പേര്, 
ഔദ്യോഗിക പദവി, ഓഫീസ് സീൽ എന്നിവ 
രേഖപ്പെടുത്തി കമ്മീഷൻ ആവശ്യപ്പെടുന്ന 
സമയത്ത് നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. അസ്സൽ 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുവാൻ വീണ്ടും സമയം 

അനുവദിക്കുന്നതല്ല . 
(i) കമ്മീഷൻ നടത്തുന്ന യോഗ്യതാ നിർണ്ണയ 

പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടമിനിമം മാർക്ക് 

40 % ആയിനിശ്ചയിച്ചിരിക്കുന്നു . 
6. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി : 

7 - 8-2013 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിവരെ. 


2. പ്രായപരിധി ബാധകമല്ല. 


3. പരീക്ഷ ടി തസ്തികയ്ക്ക്നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയിൽ 

ഒബ്ജക്ടീവ് രീതിയിലുള്ള ( ഒ. എം . ആർ. 
മൂല്യനിർണ്ണയം) ഒരു മണിക്കൂർ 15 മിനിറ്റ് 
ദൈർഘ്യവും പരമാവധി 100 മാർക്കുമുള്ള പരീക്ഷ . 


4. അപേക്ഷാ ഫീസ് ടി പരീക്ഷയ്ക്ക്അപേക്ഷാ ഫീസ് ഇല്ല. 


കാറ്റഗറി നമ്പർ - 145/ 2013 

കാറ്റഗറി നമ്പർ 146 / 2013 
എലിജിബിലിറ്റി ( അർഹതാ നിർണ്ണയ ) പരീക്ഷ 

എലിജിബിലിറ്റി (അർഹതാ നിർണ്ണയ ) പരീക്ഷ 
ലബോറട്ടറി അറ്റൻഡേഴ്സ് ടെസ്റ്റ് 

ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് അറ്റന്റർമാരായി 
കേരള പൊതു വിദ്യാഭ്യാസ വകുപ്പിലെ നിർദ്ദിഷ്ട 

ഉദ്യോഗക്കയറ്റം ലഭിക്കുന്നതിനുള്ളഎലിജിബിലിറ്റി 
യോഗ്യതയുള്ള ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് കേരള ഹയർ 

( അർഹതാ നിർണ്ണയ) പരീക്ഷ 
സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ തസ്തിക മാറ്റം വഴി സർക്കാർ സർവ്വീസിലെ വിവിധ വകുപ്പുകളിലേയും പവറ്റ് 
ലബോറട്ടറി അസിസ്റ്റന്റുമാരായി നിയമനം ലഭിക്കുന്നതിനും കേരള കോളേജുകൾ, പ്രൈവറ്റ്എഞ്ചിനീയറിംഗ് കോളേജുകൾ, പ്രൈവറ്റ് 
ഹയർ സെക്കന്ററി വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി പോളിടെക്നിക്കുകൾ, സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള 
അസിസ്റ്റന്റുമാരായിഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് പാബേഷൻ അഗ്രികൾച്ചറൽയൂണിവേഴ്സിറ്റി, എയ്ഡഡ്സ്കൂളുകൾ, പ്രൈവറ്റ് 
പൂർത്തിയാക്കുന്നതിനുമുള്ളഅർഹത നിർണ്ണയ (Eligibility Test ) ആയുർവ്വേദ കോളേജുകൾ എന്നിവിടങ്ങളിലെ ലാസ്റ്റ് ഗ്രേഡ് 
പരീക്ഷയ്ക്ക്(ലബോറട്ടറി അറ്റൻഡേഴ്സ് ടെസ്റ്റ്) അപേക്ഷകൾ ജീവനക്കാരിൽ നിന്നും മേൽപ്പറഞ്ഞ എലിജിബിലിറ്റി ( അർഹതാ 
ക്ഷണിച്ചുകൊള്ളുന്നു. 

നിർണ്ണയ) പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് അപേക്ഷകൾ 

ക്ഷണിക്കുന്നു . 
| 1. വിദ്യാഭ്യാസ യോഗ്യത :- - ( പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ 
- ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് 

ഈ തസ്തികയ്ക്ക് ഇതിനുമുൻപ് നടത്തിയിട്ടുള്ള അർഹതാ 
മാത്രം) 

നിർണ്ണയ പരീക്ഷയിൽ വിജയികളായവർ ഈ വിജ്ഞാപന 

പ്രകാരം വീണ്ടുംഅപേക്ഷിക്കേണ്ടതില്ല . ഈ പരീക്ഷ സർക്കാർ 
(i) 7 -ാം ക്ലാസ് വിജയിച്ചിരിക്കണം. 

സർവ്വീസിലെ വിവിധ വകുപ്പുകളിലും, പവറ്റ് കോളേജ്, 
(i) ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന 

പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, പവറ്റ് പോളിടെക്നിക്ക്, 
തസ്തികയിൽ approved probationer or full 

സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള അഗ്രികൾച്ചറൽ 

യൂണിവേഴ്സിറ്റി, എയ്ഡഡ്സ്കൂളുകൾ, പവറ്റ് ആയുർവ്വേദ 
member cololoom . 

കോളേജുകൾ എന്നിവിടങ്ങളിൽ അറ്റന്റർമാരുടെ ഒഴിവുകൾ 
2. പ്രായപരിധി - ബാധകമല്ല . 

ഉണ്ടാകുമ്പോൾ അറ്റന്റർമാരായി നിയമിക്കപ്പെടുന്നതിനുള്ള 

യോഗ്യത നിർണ്ണയിക്കുന്നതിനുവേണ്ടിമാത്രം നടത്തുന്നതാകുന്നു . 
3. പരീക്ഷ - - ടി തസ്തികയ്ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയിൽ 

പരീക്ഷയിൽ വിജയികളാകുന്നവരെ അറ്റന്റർമാരായി നിയമി 
ഒബ്ജക്ടീവ് രീതിയിലുള്ള ( ഒ. എം . ആർ. 

ക്കുന്നത് ഇത് സംബന്ധിച്ച് നിലവിലുള്ളഉത്തരവുകൾക്കും 
മൂല്യനിർണ്ണയം) ഒരു മണിക്കൂർ 15 മിനിറ്റ് 

നിയമങ്ങൾക്കും വിധേയമായി ബന്ധപ്പെട്ട നിയമനാധികാരികൾ 
ദൈർഘ്യവും പരമാവധി 100 മാർക്കുമുള്ള പരീക്ഷ . തന്നെ ആയിരിക്കും. 
4. അപേക്ഷാ ഫീസ്: ടി പരീക്ഷയ്ക്ക്അപേക്ഷാ ഫീസ് ഇല്ല. 

-- പ്രൈവറ്റ് കോളേജ്, പവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ്, 
5. അപേക്ഷ അയക്കേണ്ട രീതി:-അപേക്ഷകൾ ഒറ്റത്തവണ പവറ്റ് പോളിടെക്നിക്ക്, എയ്ഡഡ്സ്കൂളുകൾ, പവറ്റ് 
രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തശേഷം ആയുർവ്വേദ കോളേജ്എന്നിവിടങ്ങളിൽ ഈ പരീക്ഷ ജയിക്കുന്ന 
തങ്ങളുടെ പാഫൈലിലൂടെഓൺലൈനായി മാത്രം ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് അറ്റന്റർ തസ്തികയിലേക്ക് 
അയക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശ ഉദ്യോഗക്കയറ്റം നൽകി നിയമിക്കുന്നത് അതാത്സ്കൂൾ/ കോളേജ് 
ങ്ങൾക്കും പൊതു നിർദ്ദേശങ്ങൾകാണുക. 

മാനേജുമെന്റിലെ നിയമനാധികാരികളായിരിക്കും. 
കുറിപ്പ്: (i) വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

- 1. യോഗ്യതകൾ: 
സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം 

(i) അപേക്ഷകർ തേർഡ് ഫാറമോ ( III form ) 
നിരസിക്കുന്നതാണ്. 

പുതിയ ഏഴാം സ്റ്റാൻഡേർഡോ( VII Standard 

New) തത്തുല്യമായ പരീക്ഷയോഅല്ലെങ്കിൽ 
(ii ) അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ 

വെർണാകുലർ,സ്കൂൾലിവിംഗ് സർട്ടിഫിക്കറ്റ് 
സമർപ്പിച്ച പരീക്ഷാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത 

പരീക്ഷയോ വിജയിച്ചിരിക്കണം. എന്നാൽ 
കൂടാതെ അപേക്ഷയിലെ മറ്റ് വിവരങ്ങൾ 

അപേക്ഷകർക്ക് അപേക്ഷ സ്വീകരിക്കുന്ന 
ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, 

അവസാന തീയതിയിൽ ലാസ്റ്റ് ഗ്രേഡായി 
സർവ്വീസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസ്സൽ 

കേരള സംസ്ഥാന സർവ്വീസിലോ പവറ്റ് 
ഓഫീസ്/ വകുപ്പ് മേധാവിയുടെ ഒപ്പ്, പേര്, 

കോളേജ്/ പവറ്റ്എഞ്ചിനീയറിംഗ് കോളേജ് 
ഔദ്യോഗിക പദവി, ഓഫീസ് സീൽ എന്നിവ 

പവറ്റ് പോളിടെക് നിക്ക്| സംസ്ഥാന 
രേഖപ്പെടുത്തി കമ്മീഷൻ ആവശ്യപ്പെടുന്ന 

ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്/ കേരള അഗ്രികൾച്ചറൽ 
സമയത്ത് നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. അസ്സൽ 

യൂണിവേഴ്സിറ്റി / എയ്ഡഡ്സ്കൂളുകൾ 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുവാൻ വീണ്ടും 

പവറ്റ് ആയുർവ്വേദ കോളേജ് എന്നിവിട 
സമയം അനുവദിക്കുന്നതല്ല. 

ങ്ങളിലോ അഞ്ച് വർഷത്തിൽ കുറയാത്ത 

സർവ്വീസ് ദൈർഘ്യംഉണ്ടെങ്കിൽ മുകളിൽ 
(i) കമ്മീഷൻ നടത്തുന്ന യോഗ്യതാ നിർണ്ണയ 

പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത ബാധകമല്ല . 
പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ട മിനിമം 

( ii ) ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന 
മാർക്ക് 40 % ആയി നിശ്ചയിച്ചിരിക്കുന്നു . 

- തസ്തികയിൽ approved probationer or 
6. അ പക്ഷ സ്വീക രി ക്കു ന്ന അ വ സാ ന തീ യ തി : 

full member oo ololoomo. 
- 7 -8 - 2013 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിവരെ. 

2 . പ്രായപരിധി - ബാധകമല്ല. 


3 . പരീക്ഷ - ടി തസ്തികയ്ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള 

യോഗ്യതയിൽ ഒബ്ജക്ടീവ് രീതിയിലുള്ള 
( ഒ. എം . ആർ. മൂല്യനിർണ്ണയം) ഒരു മണിക്കൂർ 
15 മിനിറ്റ് ദൈർഘ്യവും പരമാവധി 100 മാർക്കുമുള്ള 
പരീക്ഷ . 


-- 2. പ്രായപരിധി - ബാധകമല്ല . 
- 3. പരീക്ഷ ടി തസ്തികയ്ക്ക്നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയിൽ 

ഒബ്ജക്ടീവ് രീതിയിലുള്ള ( ഒ . എം . ആർ. 
മൂല്യനിർണ്ണയം) ഒരു മണിക്കൂർ 15 മിനിറ്റ് 
ദൈർഘ്യവും പരമാവധി 100 മാർക്കുമുള്ള പരീക്ഷ . 


4. അപേക്ഷാ ഫീസ് ടി പരീക്ഷയ്ക്ക്അപേക്ഷാ ഫീസ് ഇല്ല . 


4. അപേക്ഷാ ഫീസ് - ടി പരീക്ഷയ്ക്ക്അപേക്ഷാ ഫീസ് ഇല്ല . 


5. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: -അപേക്ഷകൾ ഒറ്റത്തവണ 

രജിസ്ട്രേഷൻ സംവിധാനത്തിൽ www. keralapsc.gov.in 
എന്ന site - ൽ രജിസ്റ്റർ ചെയ്ത ശേ ഷം തങ്ങളുടെ 
പാഫൈലിലൂടെഓൺലൈനായി മാത്രം അയയ്ക്കേ 
ണ്ടതാണ്. വിശദവിവരങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും 

പൊതു നിർദ്ദേശങ്ങൾ കാണുക. 
കുറിപ്പ് - (i) വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം 

നിരസിക്കുന്നതാണ്. 
(ii) അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ 

സമർപ്പിച്ച് പരീക്ഷാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത 
കൂടാതെ അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് 
തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, സർവ്വീസ് 
സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസ്സൽ ഓഫീസ്/ 
വകുപ്പ് മേധാവിയുടെ ഒപ്പ്, പേര്, ഔദ്യോഗിക 
പദവി, ഓഫീസ് സീൽ എന്നിവ രേഖപ്പെടുത്തി 
സർട്ടിഫിക്കറ്റ് പരിശോധനാ സമയത്ത് നേരിട്ട് 
ഹാജരാക്കേണ്ടതാണ്. അസ്സൽ സർട്ടിഫിക്കറ്റുകൾ 
ഹാജരാക്കുവാൻ വീണ്ടും സമയം അനുവദിക്കു 
ന്നതല്ല . 
കമ്മീഷൻ നടത്തുന്ന യോഗ്യതാ നിർണ്ണയ 
പരീക്ഷയിൽ വിജയിക്കുവാൻ വേണ്ട മിനിമം 

മാർക്ക്40 % ആയിനിശ്ചയിച്ചിരിക്കുന്നു. 
- 6. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 

- 7 - 8- 2013 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിവരെ. 


- 5. അപേക്ഷ അയക്കേണ്ട രീതി: - അപേക്ഷകൾ ഒറ്റത്തവണ 

രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തശേഷം 
തങ്ങളുടെ പാഫൈലിലൂടെഓൺലൈനായി മാത്രം 
അയക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശ 

ങ്ങൾക്കും പൊതു നിർദ്ദേശങ്ങൾകാണുക. 
കുറിപ്പ് (1) വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം 

നിരസിക്കുന്നതാണ്. 
( i ) അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ 

സമർപ്പിച്ച പരീക്ഷാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത 
കൂടാതെ അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് 
തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, സർവ്വീസ് 
സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസ്സൽ ഓഫീസ്/ 
വകുപ്പ് മേധാവിയുടെ ഒപ്പ്, പേര്, ഔദ്യോഗിക 
പദവി, ഓഫീസ് സീൽ എന്നിവ രേഖപ്പെടുത്തി. 
കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് നേരിട്ട് 
ഹാജരാക്കേണ്ടതാണ്. അസ്സൽ സർട്ടിഫിക്കറ്റുകൾ 
ഹാജരാക്കുവാൻ വീണ്ടും സമയം അനുവദിക്കു 

ന്നതല്ല. 
(ii) കമ്മീഷൻ നടത്തുന്ന യോഗ്യതാ നിർണ്ണയ 

പരീക്ഷയിൽ വിജയിക്കുവാൻ വേണ്ടി മിനിമം 

മാർക്ക് 40 % ആയി നിശ്ചയിച്ചിരിക്കുന്നു. 
6. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 

7 -8 - 2013 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിവരെ. 


- കാറ്റഗറി നമ്പർ - 148/ 2013 


കാറ്റഗറി നമ്പർ - 147 / 2013 
എലിജിബിലിറ്റി (അർഹതാ നിർണ്ണയ ) പരീക്ഷ 
വിവിധ വകുപ്പുകളിലെ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റുമാരെ 
- ലോവർ ഡിവിഷൻ ക്ലാർക്കുമാരായി നിയമിക്കുന്നതിനുള്ള 

എലിജിബിലിറ്റി ( അർഹതാ നിർണ്ണയ ) പരീക്ഷ 
26-9- 1968- ലെ ജി. ഒ.( എം . എസ് ) 301/68/ പി. ഡി. അനുസരിച്ച് 
വിവിധ വകുപ്പുകളിലുള്ള ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റുകൾക്ക് 
നിർദ്ദിഷ്ട വ്യവസ്ഥകൾക്ക്വിധേയമായി കേരള മിനിസ്റ്റീരിയൽ 
സർവ്വീസിൽ ലോവർ ഡിവിഷൻ ക്ലാർക്കുമാരായി നിയമനം 
ലഭിക്കുന്നതിനുള്ള എലിജിബിലിറ്റി ( അർഹതാ നിർണ്ണയി 
പരീക്ഷയ്ക്ക്അപേക്ഷകൾക്ഷണിച്ചുകൊള്ളുന്നു . 


ലീഗൽ മെട്രോളജി (അളവുകളുംതൂക്കങ്ങളും) വകുപ്പിലെ 
ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരെഅതേ വകുപ്പിൽ തസ്തിക 
- മാറ്റം വഴി ഇൻസ്പെക്റ്റിംഗ് അസിസ്റ്റന്റുമാരായി 
നിയമിക്കുന്നതിനുള്ള എലിജിബിലിറ്റി 

( അർഹതാ നിർണ്ണയ ) പരീക്ഷ 
ലീഗൽ മെട്രോളജി വകുപ്പിലെ ( അളവുകളുംതൂക്കങ്ങളും) 
ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിൽ നിന്നും അതേ വകുപ്പിൽ 
തസ്തികമാറ്റം വഴി ഇൻസ്പെക്റ്റിംഗ് അസിസ്റ്റന്റുമാരായി 
നിയമിക്കുന്നതിലേക്കുള്ളഎലിജിബിലിറ്റി ( അർഹതാ നിർണ്ണയി 
പരീക്ഷയ്ക്ക്അപേക്ഷ ക്ഷണിക്കുന്നു. 
1. യോഗ്യത : - 
(i) മൂന്നാം ഫോറം പാസ്സായിരിക്കുകയോഅല്ലെങ്കിൽ 

തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കുകയോ വേണം. 
(i) ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കു ന്ന 
തസ്തികയിൽ approved probationer or full 
member coolloomo. 


1. യോഗ്യതകൾ : 
അപേക്ഷകർക്ക് താഴെപ്പറയുന്ന യോഗ്യതകൾ 
ഉണ്ടായിരിക്കണം. 

(1) എസ്. എസ്. എൽ. സി . യോ അ തിന് 

തത്തുല്യമായ പരീക്ഷയോ വിജയിച്ചിരിക്കണം. 
(i) കേരള ഗവൺമെന്റ് സർവ്വീസിൽ ലോവർ 

ഡിവിഷൻ ടൈപ്പിസ്റ്റ്ഉദ്യോഗത്തിൽ അംഗീകൃത 
പ്രൊബേഷണറായോ പൂർണ്ണ അംഗങ്ങളായോ 
സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നവരായി 
രിക്കണം. 


2. പ്രായപരിധി ബാധകമല്ല . 


2 . പ്രായപരിധി ബാധകമല്ല . 


3. പരീക്ഷ -- ടി തസ്തികയ്ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയിൽ 

ഒബ് ജക്ടീവ് രീതിയിലുള്ള ( ഒ . എം . ആർ. 
മൂല്യ നിർണ്ണയം) ഒരു മണിക്കൂർ 15 മിനിറ്റ് 

ദൈർ ഘ്യവും പരമാവധി 100 മാർക്കുമുള്ള 
പരീക്ഷയ്ക്കുംതുടർന്ന് പ്രായോഗിക പരീക്ഷയ്ക്കും 
വിധേയരാകേണ്ടതാണ്. 


3. പരീക്ഷ ടി തസ്തികയ്ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയിൽ 

ഒബ്ജക്ടീവ് രീതിയിലുള്ള ( ഒ . എം . ആർ. 
- മൂല്യനിർണ്ണയം) ഒരു മണിക്കൂർ 15 മിനിറ്റ് 

ദൈർഘ്യവും പരമാവധി 100 മാർക്കുമുള്ള പരീക്ഷ . 


4. അപേക്ഷാ ഫീസ് ടി പരീക്ഷയ്ക്ക്അപേക്ഷാ ഫീസ് ഇല്ല . 


4. അപേക്ഷാ ഫീസ് - ടി പരീക്ഷയ്ക്ക്അപേക്ഷാ ഫീസ് ഇല്ല . 


5. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി - അപേക്ഷകൾ ഒറ്റത്തവണ 
- രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തശേഷം 
തങ്ങളുടെ പാഫൈലിലൂടെഓൺലൈനായി മാത്രം 
അയയ്ക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശ 

ങ്ങൾക്കും പൊതു നിർദ്ദേശങ്ങൾ കാണുക. 
കുറിപ്പ് (1) വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം 
നിരസിക്കുന്നതാണ്. 
(i) അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ 

സമർപ്പിച്ച പരീക്ഷാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത 
കൂടാതെ അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് 
തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, സർവ്വീസ് 
സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസ്സൽ ഓഫീസ്/ 
വകുപ്പ് മേധാവിയുടെ ഒപ്പ്, പേര്, ഔദ്യോഗിക 
പദവി, ഓഫീസ് സീൽ എന്നിവ രേഖപ്പെടുത്തി 
കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് നേരിട്ട് 
ഹാജരാക്കേണ്ടതാണ്. അസ്സൽ സർട്ടിഫിക്കറ്റുകൾ 
ഹാജരാക്കുവാൻ വീണ്ടും സമയം അനുവദിക്കു 
ന്നതല്ല . 


5. അപേക്ഷ അയക്കേണ്ട രീതി - അപേക്ഷകൾ ഒറ്റത്തവണ 
രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തശേഷം 
തങ്ങളുടെ പാഫൈലിലൂടെഓൺലൈനായി മാത്രം 
അയക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശ 

ങ്ങൾക്കും പൊതു നിർദ്ദേശങ്ങൾ കാണുക. 
കുറിപ്പ് (1) വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം 

നിരസിക്കുന്നതാണ്. 
( ii ) അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ 
- സമർപ്പിച്ച പരീക്ഷാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത 
കൂടാതെ അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് 
തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, സർവ്വീസ് 
സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസ്സൽ ഓഫീസ്/ 
വകുപ്പ് മേധാവിയുടെ ഒപ്പ്, പേര്, ഔദ്യോഗിക 
പദവി, ഓഫീസ് സീൽ എന്നിവ രേഖപ്പെടുത്തി 
കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് നേരിട്ട് 
ഹാജരാക്കേണ്ടതാണ്. അസ്സൽ സർട്ടിഫിക്കറ്റുകൾ 
ഹാജരാക്കുവാൻ വീണ്ടും സമയം അനുവദിക്കു 

ന്നതല്ല. 
(i) കമ്മീഷൻ നടത്തുന്ന യോഗ്യതാ നിർണ്ണയ 

പരീക്ഷയിൽ വിജയിക്കുവാൻ വേണ്ട മിനിമം 
മാർക്ക് 40 % ആയി നിശ്ചയിച്ചിരിക്കുന്നു. 


(iii) OMR പരീക്ഷയ്ക്കും, പ്രായോഗിക പരീക്ഷയ്ക്കും 

40 % മാർക്ക് വീതം നേടുന്നവർ വിജയിക്കുന്നതാണ്. 
6. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 

7 - 8- 2013 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിവരെ. 


6. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 

7 - 8 - 2013 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിവരെ. 


കാറ്റഗറി നമ്പർ 149/2013 


കാറ്റഗറി നമ്പർ 150 / 2013 


കേരളാ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജൂനിയർ 
അസിസ്റ്റന്റ്/ കാഷ്യർ തസ്തികയുടെ നിശ്ചിത ശതമാനം 
ഒഴിവുകളിലേക്ക് ഉദ്യോഗക്കയറ്റം ലഭിക്കുന്നതിന് അർഹത 
നിശ്ചയിക്കുന്ന എലിജിബിലിറ്റി (അർഹതാ നിർണ്ണയ) പരീക്ഷയിൽ 
പങ്കെടുക്കുന്നതിന് പ്രസ്തുത സ്ഥാപനത്തിൽ കേരള പബ്ലിക് 
സർ വ്വീസ് കമ്മീഷന്റെ നിയമന പരിധിയിൽപ്പെടുന്ന 
[ 1. ബൈൻഡർ, 2. അറ്റന്റർ, 3. ഡപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ, 
4. ഡഫേദാർ, 5. വാച്ച്മാൻ (റഗുലർഎസ്റ്റാബ്ലിഷ്മെന്റ്) 6.പ്യൂൺ, 
7. ഇലക്ട്രിസിറ്റി വർക്കർ, 8. ലൈൻമാൻ ഗ്രേഡ്I-o, ഗ്രേഡ്II-o, 
ഫുൾടൈംകണ്ടിജന്റ് എംപ്ലോയീസ് എന്നീ തസ്തികകളിൽ 
ബോർഡിൽ ജോലി ചെയ്യുന്നവർക്കായി നീക്കിവച്ചിട്ടുള്ളത്) 
ലോവർ ഗ്രേഡ്തസ്തികകളിൽ ജോലി നോക്കുന്ന ഉദ്യോഗാർത്ഥി 
കളിൽനിന്നുംഅപേക്ഷ ക്ഷണിക്കുന്നു. 
1. വിദ്യാഭ്യാസ യോഗ്യത : 
(1) എസ്.എസ്.എൽ. സി . പാസ്സായിരിക്കണം. 
( i) വൈദ്യുതി ബോർഡിലെ സബോർഡിനേറ്റ് സർവ്വീസിൽ 

5 വർഷത്തിൽ കുറയാത്ത സ്ഥിരസേവനം പൂർത്തിയാ 
ക്കിയിരിക്കണം. ( പീഡിഗിയോ, തത്തുല്യമായ 
യോഗ്യതയോഉള്ളവർക്ക് ബോർഡിലെ 3 വർഷത്തെ 
സർവ്വീസ് മതിയാകും.) 


എലിജിബിലിറ്റി (അർഹതാ നിർണ്ണയ) പരീക്ഷ 
- കേരള അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ( 14 - 12 -1959- ലെ 
സർക്കാർ ഉത്തരവ് പ്രകാരം നിയമിതരായവരൊഴികെ) കേരള 
ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ്, കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ, 
കേരളത്തിലെ അംഗീകൃത സർവ്വകലാശാലകൾഎന്നിവിടങ്ങളിലെ 
കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ്, നോൺ ഗ്രാജുവേറ്റ് 
അസിസ്റ്റന്റ്, ഓഫീസ്സൂപ്രണ്ട്എന്നീതസ്തികകളിൽ ജോലി 
ചെയ്യുന്നവർക്ക്അതേ സ്ഥാപനത്തിൽ സെക്ഷൻഓഫീസറായി 
ഉദ്യോഗക്കയറ്റം നൽകുന്നതിനുള്ള എലിജിബിലിറ്റി ( അർഹതാ 
നിർണ്ണയ ) പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിക്കുന്നു . 
1. യോഗ്യതകൾ : 
(1) (a) പി.എസ്. സി., സെക്രട്ടറിയേറ്റ്, യൂണിവേഴ്സിറ്റി 

എന്നീ സ്ഥാപനങ്ങളിലുള്ളവർക്ക് 
( എ ) എസ്. എസ്. എൽ. സി. പാസ്സായിരിക്കണം. 
( ബി ) അക്കൗണ്ട് ടെസ്റ്റ് ലോവർ പാസ്സായിരിക്കണം. 
( സി ) PSC / സെക്രട്ടറിയേറ്റ് മാന്വൽ പാസ്സായി 

രിക്കണം. 


CI 


കാറ്റഗറി നമ്പർ - 151/2013 


( b) അഡ്വക്കേറ്റ്ജനറൽ ഓഫീസിലുള്ളവർക്ക് 
( എ ) എസ്. എസ്. എൽ. സി . പാസ്സായി 

രിക്കണം. 
( ബി ) അക്കൗണ്ട് ടെസ്റ്റ് ലോവർ 

പാസ്സായിരിക്കണം. 
( സി ) എം. ഒ. പി ./ സെക്രട്ടറിയേറ്റ് മാന്വൽ 

പാസ്സായിരിക്കണം. 


(i) ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന 

തസ്തികയിൽ approved probationer or full 
member ആയിരിക്കണം. 


എലിജിബിലിറ്റി ( അർഹതാ നിർണ്ണയ) പരീക്ഷ 

കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡിൽ 
ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയുടെനിശ്ചിത ഒഴിവുകളിലേക്ക് 
ഉദ്യോഗക്കയറ്റം വഴി നിയമനം ലഭിക്കുന്നതിനുള്ള എലിജിബിലിറ്റി 
( അർഹതാ നിർണ്ണയ ) പരീക്ഷയ്ക്ക് വേണ്ടി പസ് ത 
സ്ഥാപനത്തിൽ കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷന്റെ നിയമന 
പരിധിയിൽപ്പെടുന്ന ഡവർ, പ്യൂൺ, വാച്ച്മാൻ 
എന്നീ ലോവർ ഗ്രേഡ് തസ്തികകളിൽ ജോലി നോക്കുന്ന 
ഉദ്യോഗസ്ഥരിൽ നിന്നും അപേക്ഷകൾക്ഷണിച്ചുകൊള്ളുന്നു . 
1. യോഗ്യതകൾ: 
(1) എസ്.എസ്.എൽ. സി. യോ തത്തുല്യമായ യോഗ്യതയോ 

നേടിയിരിക്കണം. 
(i) കമ്പനിയുടെ സബോർഡിനേറ്റ് സർവ്വീസിൽ 

2 വർഷത്തിൽ കുറയാത്ത സേവനം പൂർത്തിയാക്കി 

യിരിക്കണം. 
(ii) ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന 
തസ്തികയിൽ approved probationer or full 
member ആയിരിക്കണം. 


2. പ്രായപരിധി ബാധകമല്ല . 


3. പരീക്ഷ ടി തസ്തികയ്ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയിൽ 

ഒബ്ജക്ടീവ് രീതിയിലുള്ള ( ഒ. എം . ആർ. 
മൂല്യനിർണ്ണയം) ഒരു മണിക്കൂർ 15 മിനിറ്റ് ദൈർഘ്യവും 
പരമാവധി 100 മാർക്കുമുള്ള പരീക്ഷ . 


4. അപേക്ഷാ ഫീസ് - ടി പരീക്ഷയ്ക്ക്അപേക്ഷാ ഫീസ് ഇല്ല. 


5. എഴുതുവാൻ അനുവദിച്ചിട്ടുള്ള ആകെ അവസരങ്ങൾ - 

5 (അഞ്ച് ) 


6. അപേക്ഷ അയയ്ക്കേണ്ട രീതി- - അപേക്ഷകൾ ഒറ്റത്തവണ 
രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തശേഷം 
തങ്ങളുടെ പാഫൈലിലൂടെഓൺലൈനായി മാത്രം 
അയക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശ 
ങ്ങൾക്കും പൊതു നിർദ്ദേശങ്ങൾ കാണുക. 


കുറിപ്പ് (1) വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം 
നിരസിക്കുന്നതാണ്. 


(i ) അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ 

സമർപ്പിച്ച പരീക്ഷാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത 
കൂടാതെ അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് 
തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, സർവ്വീസ് 
സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസ്സൽ ഓഫീസ്/ 
വകുപ്പ് മേധാവിയുടെ ഒപ്പ്, പേര്, ഔദ്യോഗിക 
പദവി, ഓഫീസ് സീൽ എന്നിവ രേഖപ്പെടുത്തി 
കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് നേരിട്ട് 
ഹാജരാക്കേണ്ടതാണ്. അസ്സൽ സർട്ടിഫിക്കറ്റുകൾ 
ഹാജരാക്കുവാൻ വീണ്ടും സമയം അനവദിക്കു 
ന്നതല്ല . 


2. പ്രായപരിധി ബാധകമല്ല . 
3. പരീക്ഷ - ടി തസ്തികയ്ക്ക്നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയിൽ 

ഒബ്ജക്ടീവ് രീതിയിലുള്ള ( ഒ . എം . ആർ. 
മൂല്യനിർണ്ണയം) ഒരു മണിക്കൂർ 15 മിനിറ്റ് ദൈർഘ്യവും 

പരമാവധി 100 മാർക്കുമുള്ളപരീക്ഷ . 
4. അപേക്ഷാ ഫീസ്- ടി പരീക്ഷയ്ക്ക്അപേക്ഷാ ഫീസ് ഇല്ല . 
5. അപേക്ഷ അയക്കേണ്ട രീതി - അപേക്ഷകൾ ഒറ്റത്തവണ 

രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തശേഷം 
തങ്ങളുടെ പാഫൈലിലൂടെ ഓൺലൈനായി മാത്രം 
അയയ്ക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശ 

ങ്ങൾക്കും പൊതു നിർദ്ദേശങ്ങൾ കാണുക. 
കുറിപ്പ്: (i) വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം 

നിരസിക്കുന്നതാണ്. 
(i) അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ 
- സമർപ്പിച്ച പരീക്ഷാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത 
കൂടാതെ അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് 
തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, സർവ്വീസ് 
സർട്ടിഫിക്കറ്റ്എന്നിവയുടെ അസ്സൽ, ഓഫീസ്/ 
വകുപ്പ് മേധാവിയുടെ ഒപ്പ്, പേര്, ഔദ്യോഗിക 
പദവി, ഓഫീസ് സീൽ എന്നിവ രേഖപ്പെടുത്തി 
കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് നേരിട്ട് 
ഹാജരാക്കേണ്ടതാണ്. അസ്സൽ സർട്ടിഫിക്കറ്റുകൾ 
ഹാജരാക്കുവാൻ വീണ്ടും സമയം അനുവദി 
ക്കുന്നതല്ല. 
കമ്മീഷൻ നടത്തുന്ന യോഗ്യതാ നിർണ്ണയ 
പരീക്ഷയിൽ വിജയിക്കുവാൻ വേണ്ട മിനിമം 

മാർക്ക് 40 % ആയി നിശ്ചയിച്ചിരിക്കുന്നു . 
- 6. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 

7 - 8- 2013 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിവരെ. 


(ii ) കമ്മീഷൻ നടത്തുന്ന യോഗ്യതാ നിർണ്ണയ 

പരീക്ഷയിൽ വിജയിക്കുവാൻ വേണ്ട മിനിമം 
മാർക്ക് 40 % ആയി നിശ്ചയിച്ചിരിക്കുന്നു. 


6. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 

7 - 8 - 2013 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിവരെ. 


കാറ്റഗറി നമ്പർ - 152 / 2013 


കാറ്റഗറി നമ്പർ - 153 / 2013 
എലിജിബിലിറ്റി ( അർഹതാ നിർണ്ണയ) പരീക്ഷ 


എലിജിബിലിറ്റി ( അർഹതാ നിർണ്ണയ) പരീക്ഷ 


ർ (ജനതക്ക് 


- കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ 
ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയുടെ നിശ്ചിത ശതമാനം 
ഒഴിവുകളിലേക്ക് പ്രസ്തുത സ്ഥാപനത്തിലെ താഴ്ന്ന വിഭാഗം 
ജീവനക്കാരിൽ നിന്നും തസ്തികമാറ്റം വഴി നിയമനം 
നടത്തുന്നതിനുവേണ്ടിയുള്ള എലിജിബിലിറ്റി ( അർഹതാ 
നിർണ്ണയ) പരീക്ഷയ്ക്ക്അപേക്ഷകൾക്ഷണിച്ചുകൊള്ളുന്നു . 


1. യോഗ്യതകൾ - 


(1) ഒരു അംഗീകൃത സർവ്വകലാശാലയിൽ നിന്നുള്ള 

ബിരുദം. 
(i) ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന 

തസ്തികയിൽ approved probationer or full 
member coolloomo. 


2. പ്രായപരിധി : - ബാധകമല്ല . 


3. പരീക്ഷ - ടി തസ്തികയ്ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയിൽ 

ഒബ്ജക്ടീവ് രീതിയിലുള്ള ( ഒ . എം . ആർ. 
മൂല്യ നിർണ്ണയം) ഒരു മണിക്കൂർ 15 മിനിറ്റ് 
ദൈർഘ്യവും പരമാവധി 100 മാർക്കുമുള്ള പരീക്ഷ . 


4. അപേക്ഷാഫീസ് - ടി പരീക്ഷയ്ക്ക്അപേക്ഷാഫീസ് ഇല്ല . 


5. അപേക്ഷ അയക്കേണ്ട രീതി : - അപേക്ഷകൾ ഒറ്റത്തവണ 
രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തശേഷം 
തങ്ങളുടെ പാഫൈലിലൂടെ ഓൺലൈനായി മാത്രം 
അയക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശ 
ങ്ങൾക്കും പൊതു നിർദ്ദേശങ്ങൾ കാണുക. 


കേരള സംസ്ഥാന വാണിജ്യ നികുതി വകുപ്പിലെ 
കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്/ അപ്പർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് 
എന്നിവരിൽ നിന്നും കൊമേഴ്സ്യൽ ടാക്സസ് ഇൻസ്പെക്ടർ 
തസ്തികയിലേക്ക്തസ്തികമാറ്റം വഴി നിയമനം ലഭിക്കുന്നതിനു 
വേണ്ടിയുള്ളഎലിജിബിലിറ്റി (അർഹതാ നിർണ്ണയ ) പരീക്ഷയ്ക്ക് 
അപേക്ഷകൾക്ഷണിച്ചുകൊള്ളുന്നു . 

| [ 6 - 9 - 1973 - ലെ ഗവൺമെന്റ് ഉത്തരവ് നമ്പർ ( എം . എസ്.) 
115 / 73 / റ്റി . ഡി . - യും 17 - 10 - 1973 - ലെ ഉത്തരവ് നമ്പർ 129 /03/ 
റ്റി. ഡി.- യും 23 -6 - 1998 - ലെ ജി . ഒ.( പി.) നമ്പർ 346 / 98 / ആർ. ഡി . 
ഉത്തരവും നോക്കുക) 
1. യോഗ്യതകൾ : 

(1) എസ്.എസ്.എൽ. സി . പാസ്സായിരിക്കണം. 
( i) അക്കൗണ്ട് ടെസ്റ്റ്( ലോവർ) പാസ്സായിരിക്കണം. 
(iii) Agriculture incometax and Sales tax Paper I, 

II and III (Departmental Test ) somooloonmo 
(അപേക്ഷകർ B . Com. പാസ്സായിട്ടുണ്ടെങ്കിൽ 

Paper I & II മാത്രം പാസ്സായാൽ മതി). 
| ( iv ) U . D . ക്ലാർക്കായി ഒരു വർഷം തൃപ്തികരമായ 

സേവനം പൂർത്തിയാക്കിയിരിക്കണം. 
ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന 
തസ്തികയിൽ approved probationer or full 

member roololdomo. 
- 2. പ്രായപരിധി ബാധകമല്ല . 
- 3. പരീക്ഷ - ടി തസ്തികയ് ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള 

യോഗ്യതയിൽ ഒബ്ജക്ടീവ് രീതിയിലുള്ള 
( ഒ . എം . ആർ. മൂല്യനിർണ്ണയം) ഒരു മണിക്കൂർ 
15 മിനിറ്റ് ദൈർഘ്യവും പരമാവധി 100 മാർക്കുമുള്ള 

പരീക്ഷ . 
4. അപേക്ഷാ ഫീസ് - ടി പരീക്ഷയ്ക്ക്അപേക്ഷാഫീസ് ഇല്ല. 
അപേക്ഷ അയക്കേണ്ട രീതി - അപേക്ഷകൾ ഒറ്റത്തവണ 
രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തശേഷം 
തങ്ങളുടെ പാഫൈലിലൂടെഓൺലൈനായി മാത്രം 
അയക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശ 

ങ്ങൾക്കും പൊതു നിർദ്ദേശങ്ങൾ കാണുക. 
കുറിപ്പ്:- (i) വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം 

നിരസിക്കുന്നതാണ്. 
(i) അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ 

സമർപ്പിച്ച പരീക്ഷാർത്ഥികൾ വിദ്യാഭ്യാസ 
യോഗ്യത കൂടാതെ അപേക്ഷയിലെ വിവരങ്ങൾ 
ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, 
സർവ്വീസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസ്സൽ 
ഓഫീസ് വകുപ്പ് മേധാവിയുടെ ഒപ്പ്, പേര്, 
ഔദ്യോഗിക പദവി, ഓഫീസ് സീൽ എന്നിവ 
രേഖപ്പെടുത്തി കമ്മീഷൻ ആവശ്യപ്പെടുന്ന 
സമയത്ത് നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. അസ്സൽ 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുവാൻ വീണ്ടും 

സമയം അനുവദിക്കുന്നതല്ല . 
( i) കമ്മീഷൻ നടത്തുന്ന യോഗ്യതാ നിർണ്ണയ 

പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് 
40 % ആയി നിശ്ചയിച്ചിരിക്കുന്നു . 


കുറിപ്പ് - (i) വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം 
നിരസിക്കുന്നതാണ്. 


( i ) അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ 

സമർപ്പിച്ച പരീക്ഷാർത്ഥികൾഅപേക്ഷയിലെ 
വിവരങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു 
സാക്ഷ്യപത്രം, സർവ്വീസ് സർട്ടിഫിക്കറ്റ്, 
വിദ്യാഭ്യാസ യോഗ്യത എന്നിവയുടെ അസ്സൽ 
ഓഫീസ്/ വകുപ്പ് മേധാവിയുടെ ഒപ്പ്, പേര്, 
ഔദ്യോഗിക പദവി, ഓഫീസ് സീൽഎന്നിവ 
രേഖപ്പെടുത്തി കമ്മീഷൻ ആവശ്യപ്പെടുന്ന 
സമയത്ത് നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. അസ്സൽ 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുവാൻ വീണ്ടും 

സമയം അനവദിക്കുന്നതല്ല. 
(iii) കമ്മീഷൻ നടത്തുന്ന യോഗ്യതാ നിർണ്ണയ 

പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് 

40 % ആയി നിശ്ചയിച്ചിരിക്കുന്നു. 
6. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി: 

7 - 8- 2013 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിവരെ. 


- 6. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 

| 7 - 8 - 2013 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിവരെ. 


(iii ) കമ്മീഷൻ നടത്തുന്ന യോഗ്യതാ നിർണ്ണയ 

പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് 
- 40 % ആയി നിശ്ചയിച്ചിരിക്കുന്നു . 
അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 

7 -8 - 2013 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിവരെ. 


6. 


കാറ്റഗറി നമ്പർ 155/ 2013 


എലിജിബിലിറ്റി ( അർഹതാ നിർണ്ണയ ) പരീക്ഷ 

കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ 
ലോവർ ഡിവിഷൻ ക്ലാർക്ക്തസ്തികയുടെ നിശ്ചിത ശതമാനം 
ഒഴിവുകൾ ബോർഡിൽ സർവ്വീസിലിരിക്കുന്ന “ സി വിഭാഗ 
ത്തിലെ എസ്.എസ്.എൽ. സി . യോഗ്യതയുള്ള ജീവനക്കാരിൽ 
നിന്നുംതസ്തികമാറ്റംവഴി നിയമനം നടത്തുന്നതിനുവേണ്ടിയുള്ള 
എലിജിബിലിറ്റി ( അർഹതാ നിർണ്ണയ) പരീക്ഷയ്ക്ക് അപേക്ഷ 
ക്ഷണിച്ചുകൊളളുന്നു . [ G . O . ( MS) 95/2000/ LBR dated 
5 - 10 - 2000 Rule 6 (2 ) and annexure ). 


കാറ്റഗറി നമ്പർ - 154/ 2013 
എലിജിബിലിറ്റി ( അർഹതാ നിർണ്ണയ ) പരീക്ഷ 

കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ മീറ്റർ റീഡർ/ 
സ് പോട്ട് ബില്ലർ തസ്തികയുടെ നിശ്ചിത ശതമാനം 
ഒഴിവുകളിലേക്ക് ടി സ്ഥാപനത്തിലെ നിശ്ചിത യോഗ്യതയുള്ളതും 
മീറ്റർ റീഡർ/ പോട്ട് ബില്ലർ തസ്തികയിലും താഴ്ന്ന ശമ്പള 

കെയിൽ ഉള്ളതുമായ ജീവനക്കാരിൽ നിന്നുംഉദ്യോഗക്കയറ്റം 
ലഭിക്കുന്നതിനുള്ള എലിജിബിലിറ്റി ( അർഹതാ നിർണ്ണയി 
പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു . [ B . O . ( FB ) 
No. 1631/2007 (Estt : I /1143/2007) dated 13 - 7 - 2007 & B . 0 . 
No. PS 1 - 84/ 88 ( ST ) dated 5 - 10 -1990). 
1. യോഗ്യതകൾ : 

(1) ജനറൽ 
(a ) 8 -ാം തരം/ 4th Form / തത്തുല്യം വിജയിച്ചിരി 

- ക്കണം. 
- (b) ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന 
- തസ്തികയിൽ approved probationer or 

fullmember coolloomo. 
(i ) ടെക്നിക്കൽ 
(1) ഇലക്ട്രീഷ്യൻ വയർമാൻ ഇലക്ട്രോണിക് 

ഡ് എന്നിവയിലൊന്നിലുള്ളനാഷണൽ 
ട്രേഡ് സർട്ടിഫിക്കറ്റ്. 

അല്ലെങ്കിൽ 
താഴെപ്പറയുന്ന വിഷയങ്ങളിലെഏതെങ്കിലും ഒരു KGTE 
ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്. 

(a ) ഇലക്ട്രിക്കൽ ലൈറ്റ് & പവർ (ഹയർ). 
(b ) അപ്ലേഡ് മെക്കാനിക്സ് ( ലോവർ). 
- (c ) ഹീറ്റ് എഞ്ചിൻസ്( ലോവർ). 

( d) മെഷീൻ ഡ്രോയിംഗ് ( ലോവർ). 
2. പ്രായപരിധി - - ബാധകമല്ല. 
3 . പരീക്ഷ – ടി തസ്തികയ് ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള 

യോഗ്യതയിൽ ഒബ്ജക്ടീവ് രീതിയിലുള്ള 
( ഒ . എം . ആർ. മൂല്യനിർണ്ണയം) ഒരു മണിക്കൂർ 
15 മിനിറ്റ് ദൈർഘ്യവും പരമാവധി 100 മാർക്കുമുള്ള 
- പരീക്ഷ . 


1. യോഗ്യതകൾ - 

(1) എസ്.എസ്.എൽ. സി. പാസ്സായിരിക്കണം. 
(i) ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന 

തസ്തികയിൽ approved probationer or full 

member ആയിരിക്കണം. 
2. പ്രായപരിധി ബാധകമല്ല . 
3. പരീക്ഷ - ടി തസ്തിക യ് ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള 

യോഗ്യതയിൽ ഒബ്ജക്ടീവ് രീതിയിലുള്ള 
( ഒ. എം . ആർ. മൂല്യനിർണ്ണയം) ഒരു മണിക്കൂർ 
15 മിനിറ്റ് ദൈർഘ്യവും പരമാവധി 100 മാർക്കുമുള്ള 

പരീക്ഷ . 
4. അപേക്ഷാ ഫീസ് - ടി പരീക്ഷയ്ക്ക്അപേക്ഷാ ഫീസ് ഇല്ല . 
5. അപേക്ഷ അയക്കേണ്ട രീതി - അപേക്ഷകൾ ഒറ്റത്തവണ 

രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തശേഷം 
തങ്ങളുടെ പാഫൈലിലൂടെഓൺലൈനായി മാത്രം 
അയക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശ 

ങ്ങൾക്കും പൊതു നിർദ്ദേശങ്ങൾ കാണുക. 
കുറിപ്പ് (1) വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം 

നിരസിക്കുന്നതാണ്. 
(i) അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ 

സമർപ്പിച്ച പരീക്ഷാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത 
കൂടാതെ അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് 
തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, സർവ്വീസ് 
സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസ്സൽ ഓഫീസ്/ 
വകുപ്പ് മേധാവിയുടെ ഒപ്പ്, പേര്, ഔദ്യോഗിക 
പദവി, ഓഫീസ് സീൽ എന്നിവ രേഖപ്പെടുത്തി 
കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് നേരിട്ട് 
ഹാജരാക്കേണ്ടതാണ്. അസ്സൽ സർട്ടിഫിക്കറ്റുകൾ 
ഹാജരാക്കുവാൻ വീണ്ടും സമയം അനുവദിക്കു 

ന്നതല്ല . 
( iii ) കമ്മീഷൻ നടത്തുന്ന യോഗ്യതാ നിർണ്ണയ 

പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് 

40 % ആയി നിശ്ചയിച്ചിരിക്കുന്നു. 
- 6 . അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 

7 - 8 - 2013 ബുധനാഴ്ച അർദ്ധരാത്രി 12 മണിവരെ. 


4. അപേക്ഷാ ഫീസ് - ടി പരീക്ഷയ്ക്ക്അപേക്ഷാ ഫീസ് ഇല്ല. 
5. അപേക്ഷ അയക്കേണ്ട രീതി - അപേക്ഷകൾ ഒറ്റത്തവണ 

രജിസ്ട്രേഷൻ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തശേഷം 
തങ്ങളുടെ പാഫൈലിലൂടെഓൺലൈനായി മാത്രം 
അയക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശ 

ങ്ങൾക്കും പൊതു നിർദ്ദേശങ്ങൾകാണുക. 
കുറിപ്പ് - (i) വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി 

സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരുപാധികം 
നിരസിക്കുന്നതാണ്. 
( ii) അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ 

സമർപ്പിച്ച പരീക്ഷാ ർ ത്ഥികൾ വിദ്യാഭ്യാസ 
യോഗ്യത കൂടാതെ അപേക്ഷയിലെ വിവരങ്ങൾ 
ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു സാക്ഷ്യപത്രം, 
സർവ്വീസ് സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസ്സൽ 
ഓഫീസ്/ വകുപ്പ് മേധാവിയുടെ ഒപ്പ്, പേര്, 
ഔദ്യോഗിക പദവി, ഓഫീസ് സീൽ എന്നിവ 
രേഖപ്പെടുത്തി കമ്മീഷൻ ആവശ്യപ്പെടുന്ന 
സമയത്ത് നേരിട്ട് ഹാജരാക്കേണ്ടതാണ്. അസ്സൽ 
സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുവാൻ വീണ്ടും 
സമയം അനുവദിക്കുന്നതല്ല. 


കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻ, പി . സി . ബിനോയ്, 
പട്ടം, തിരുവനന്തപുരം. 

സെക്രട്ടറി. 


